Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


Me 


10 


സ 


V 
GOVEREIRO 


- 


MENT OF 
न्याव अवत 


OF KER 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


17th August 2010 

2010 ആഗസ്റ്റ് 17 
26th Sravana 1932 
1932 ശ്രാവണം 26 


S 33 


വാല്യം 55 


നമ്പർ 


PART III 
Marine Department 


TENDER NOTICE 


For details and method of request for proposal 
mentioned in our e- tender website 


[ No. 2/2010-11 ] 


Visit — www .keralaports. abcprocure. com 

OR 
Contact e -mail portsdir @ asianetindia .com 
| Fax : 0471- 2324533 


No. C1 -3661 /2005. 

28th July 2010 . 
Director of Ports , Directorate of Ports , New 
Corporation Building, 5th Floor, LMS Junction , Palayam , 
Thiruvananthapuram - 33 , invites online bids for developing 
Azhikkal Port in Kannur District under PPP Model. The 
bid submission through our e-tender website only. 

PAC - Rs. 418.3 Crore. 
EMD - Rs. 75 Lakh . 
Cost of tender form — Rs. 26 ,000 ( including tax ). 
Downloading of tender documents — 

- 1- 8-2010 to 17 -9- 2010. 
Last date and time for receipt of tender form in the 
e-tender website — 30 -9 - 2010 at 1 p . m . 


കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ തുറമുഖം സ്വകാര്യ പങ്കാളി 
ത്തത്തോടെ വികസിപ്പിക്കുന്നതിനായി തുറമുഖ ഡയറക്ടർ, 
തുറമുഖ ഡയറക്ട് റേറ്റ്, പാളയം, തിരു വ ന ന്ത പുരം- 33 
ഓൺലൈൻ ദർഘാസുകൾ ക്ഷണിക്കുന്നു. ദർഘാസുകൾ 
ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. 


അടങ്കൽ തുക - രൂപ 418.3 കോടി. 


നിരതദ്രവ്യം രൂപ 75 ലക്ഷം. 


ദർഘാസിന്റെ വില രൂപ 26,000 (നികുതി ഉൾപ്പെടെ). 


ദർഘാസുകൾ ലഭ്യമാകുന്നത് - 1- 8 -2010 മുതൽ 17 - 9- 2010 
വരെ. 


Date and time of opening of tender — 30 - 9 - 2010 at 
1 .30 p , m . 


ദർഘാസുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതിയും 
സമയവും - 30 - 9- 2010 , 1 മണി. 


17th AUG 2010] 


MARINE DEPARTMENT 


154 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 30 -9- 2010 , 
1.30 മണി. 

- തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള ആർ. എഫ്. പി . 
രേഖകളും, ബിഡ് സമർപ്പിക്കുന്നതിനും മറ്റു വിവരങ്ങളും 
അറിയുന്നതിനായിതാഴെ പറയുന്ന വെബ് സൈറ്റ് സന്ദർശിക്കുക. 

www .keralaports .abcprocure .com 


Port Department, 
Thiruvananthapuram. 


- ( Sd.) 
Director of Ports . 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 711 / 2010 / ഇഇ. 


2010 ജൂ 


ലൈ 30. 


- ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1 - ന് രൂപ 
2,300 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 900 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
രൂപ 1,200 + വാറ്റ്, ക്രമനമ്പർ 4- ന് രൂപ 1,300 + വാറ്റ്, ക്രമനമ്പർ 
5, 7, 9 ഇവയ്ക്ക് രൂപ 1, 500 + വാറ്റ്, ക്രമ നമ്പർ 6 - ന് രൂപ 
2,100 + വാറ്റ്, ക്രമനമ്പർ 8 - നും 10 - നും രൂപ 1,800 + വാറ്റ്. 

ദർ ഘാ സ് വിൽക്കുന്ന തീയതിയും സമയവും 
18 -8 - 2010 മുതൽ 20 - 8 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസ് ( പമാ ണ ങ്ങ ൾ ലഭി ക്കേണ്ട അ വ സാന 
തീയതിയും സമയവും - 20- 8-2010 വൈകിട്ട് 3 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20- 8 -2010 
വൈകിട്ട് 3. 30 മണി. 

കരാറുകാരന്റെ ക്ലാസ്സ് " സി ക്ലാസ്സ്. 

പ്രവൃത്തിയുടെ കാലാവധി കമനമ്പർ 2, 3, 4 ഇവയ്ക്ക് 
- 4 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 

-- ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതു മരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യാനോ/ മാറ്റിവെയ്ക്കാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ 
പ്രസ്താവിച്ചിരിക്കുന്ന പ്രവർത്തികളെപ്പറ്റിയുള്ള കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, മലപ്പുറം, പൊന്നാനി 
താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


37 , 500 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, 

( ഒപ്പ്) 
മലപ്പുറം, പൊന്നാനി. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


11,250 


ദർഘാസ് പരസ്യം 


14 ,375 


15 , 500 


നമ്പർ ഡി1 -2704 / 2005. 

2010 ജൂ ലൈ 29. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കണ്ണൂർ താഴെപ്പറയുന്ന 
പ്രവർത്തിക്ക് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


19 ,500 


1 2 / എച്ച്ഇ ഡി/ ഇഇഎം/ 2010 - 1 - - പരപ്പനങ്ങാടി 

പഞ്ചായത്തിലെ നമ്പോലം ബീച്ച് റോഡിന്റെ 

പുനരുദ്ധാരണ പ്രവൃത്തി- - രൂപ 15 ലക്ഷം 
2 3 / എച്ച്ഇ ഡി/ ഇഇഎം/ 2010 -17 - പരപ്പങ്ങാടി 
പഞ്ചായത്തിലെ കുറ്റിയിൽ- വാ ക്ക യിൽ 

റോഡിന്റെ ടി - രൂപ 4.50 ലക്ഷം 
3 4/ എച്ച്ഇ ഡി/ ഇഇഎം/ 2010 - 1 -- പരപ്പങ്ങാടി 

പഞ്ചായത്തിലെ മലയമ്പാട് റോഡിന്റെ ടി - - 

രൂപ 5.75 ലക്ഷം 
4 5/ എച്ച്ഇഡി/ ഇഇഎം/2010 - 1 -- പരപ്പങ്ങാടി 

പഞ്ചായത്തിലെ തലാഞ്ചേരി റോഡിന്റെ ടി 

രൂപ 6. 20 ലക്ഷം 
5 6/ എച്ച്ഇഡി/ ഇഇഎം/ 2010 - 1 - - പരപ്പങ്ങാടി 
പഞ്ചായത്തിലെ ഒട്ടുമ്മൽ പുത്തൻ കടപ്പുറം 

റോഡിന്റെ ടി - -രൂപ 7.80 ലക്ഷം 
6 7 /എച്ച്ഇഡി/ ഇഇഎം/ 2010- 1 - പെരുമ്പടപ്പ് 
പഞ്ചായത്തിലെ കാപ്പിരികാട് അള്ളായി 

അറപ്പ് റോഡിന്റെ ടി - രൂപ 13.50 ലക്ഷം 
7 8 / എച്ച്ഇഡി/ ഇഇഎം/ 2010 - 1 - വെളിയങ്കോട് 
പഞ്ചായത്തിലെ പാടത്തകായൽ റോഡിന്റെ 

ടി - രൂപ 10 ലക്ഷം 
8 10 / എച്ച്ഇഡി/ ഇഇഎം/ 2010 - 1 - - പൊന്നാനി 
മുനിസിപ്പാലിറ്റിയിലെ കൊല്ലൻപടി- വളവ് 
റോഡിന്റെ ടി -- രൂപ 11.75 ലക്ഷം 
11/എച്ച്ഡി/ ഇഇഎം/ 2010 -1 - പൊന്നാനി 
മുനിസിപ്പാലിറ്റിയിലെ കോട്ടത്തറ ശ്മശാനം 

റോഡിന്റെ ടി - രൂപ 8. 40 ലക്ഷം 
10 12 / എച്ച്ഇ ഡി/ ഇഇഎം/ 2010 - 1 - പൊന്നാനി. 

മുനിസിപ്പാലിറ്റിയിലെ സി. ഐ . റ്റി. യു . 
കടവ് റോഡിന്റെ ടി - രൂപ 11.60 ലക്ഷം 


33 ,750 


ദർഘാസ് നമ്പർ 17/എച്ച്. ഇ . ഡി./ ഇഇ/ 2010 - 11. 

പവൃ ത്തിയുടെ പേര് - അ ഴീക്കൽ തുറമുഖ ലൈറ്റ് 
ഹൗസിന് ചുറ്റുമതിൽ, ഗേറ്റ് എന്നിവ നിർമ്മാണം. 

അടങ്കൽ തുക - രൂപ 10, 25 ലക്ഷം. 
നിരതദ്രവ്യം - രൂപ 25,700 . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 1,600 + വാറ്റ്. 

ദർഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും 
26 - 8 - 2010 മുതൽ 31- 8 - 2010 , 1 മണിവരെ. 


25, 000 


29, 375 


21,000 


ദർ ഘാസ് പമാ ണ ങ്ങ ൾ ലഭി ക്കേണ്ട അ വ സാന 
തീയതിയും സമയവും 31- 8 - 2010, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 31- 8 - 2010 , 
3. 30 മണി. 

പ്രവർത്തിയുടെ കാലാവധി 6 മാസം. 
കരാറുകാരന്റെ ക്ലാസ്സ് " സി യും ഉപരിയും. 


29, 000 


17th AUG. 2010 ] 


MARINE DEPARTMENT 


155 


ദർഘാസ് പ്രമാണങ്ങ ളോടൊപ്പം 100 രൂപ വിലയുള്ള | 29 - 6 - 2004 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ ( ആർ. ടി .) 
മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേ ണ്ട താ ണ്. 

255 /2004/ എഫ് ആന്റ് പി ഡി ഈ ദർഘാസിനും ബാധകമായി 
ദർഘാസുകളുടെ ഫേം പീരിയഡ് ദർഘാസുകൾ തുറക്കുന്നത് 

രിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് 

സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
മുതൽ 4 മാസം വരെ ആയിരിക്കും. ദർഘാസ് സംബന്ധിച്ചുള്ള 

കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
കേരള പൊതു മ രാ മത്ത് വകു പ്പി ന്റെ യും തുറമുഖ - ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 
എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ വ്യവസ്ഥകളും ഇതിനും പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും 
ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് റദ്ദ് ചെയ്യാനോ 

കണക്കിലെടുക്കുന്നതാണ്. 
മാറ്റിവെയ്ക്കാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന 

കാര്യാലയം, ഹാർബർ 
പ്രവർത്തിയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 

എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 

- ( ഒപ്പ്) 
ബന്ധപ്പെടാവുന്നതാണ്. 

കണ്ണൂർ- 17 . 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


